Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg . No. KL /TV ( N )/634/ 2012 -14 


1 


. 
കേരള 
ഫ 
GOVERNM 


ള സർക് 
NMENT OF 


കാർ 


-- 


KERAL 


- 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ഫെബ്രുവരി 25 
25th February 2014 

- 1189 കുംഭം 13 
13th Kumbham 1189 
1935 ഫാൽഗുനം 6 
6th Phalguna 1935 


Vol . III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ സിസി2 - 693 / 2014 . 


- 2014 ഫെബ്രുവരി 6. 


പൊട്ടാസ്യം - 0.45 % -0.85 %. 
ജലാംശം പരമാവധി 40 %. 


അടങ്കൽ തുക ഉദ്ദേശം 1. 80 ലക്ഷം. 


ചാലക്കുടി ഡിവി ഷ നിലെ ചെട്ടിക്കുളം സെൻട്രൽ 
നഴ്സറിയിലെ ഉപയോഗത്തിനായി വിശ്വസ്ത സ്ഥാപനങ്ങളിൽ 
നിന്നും 20 മെ . ടൺ മണ്ണിര കമ്പോസ്റ്റ് വാങ്ങുന്നതിനായി 
ദർഘാസ് ക്ഷണിച്ചുകൊള്ളുന്നു . ഈ ദർഘാസിന്റെ വിവരങ്ങൾ 
താഴെ പറയുന്നു . 


വിതരണം ചെയ്യേണ്ട ഇനം മണ്ണിര കമ്പോസ്റ്റ് 20 എം . ടി . 
( സീൽ ചെയ്ത കവറുകളിൽ) - ഒരു കി . ഗ്രാമിൽ അടങ്ങി 
യിരിക്കേണ്ട കുറഞ്ഞ പോഷകാംശങ്ങൾ ( അംഗീകൃത മണ്ണ് 
പരിശോധനാ ലാബിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഹാജരാക്കണം) 
ടെണ്ടർ സമയത്ത് സാമ്പിൾ ഹാജരക്കണം. 


നിരതദ്രവ്യം - 5,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ് (അല്ലെങ്കിൽ 
ആ സമയത്തെ നിരക്ക്). 

വിതരണം ചെയ്യേണ്ട സമയം വിതരണത്തിനുള്ള ഉത്തരവ് 
കിട്ടി രണ്ട് ആഴ്ചക്കകം. 

പണം നൽകുന്ന രീതി വിതരണം ചെയ്ത തീയതി 
മുതൽ രണ്ട് ആഴ്ചക്കുള്ളിൽ. 

വിത രണം ചെയ്യേണ്ട സ്ഥലം - സെൻടൽ നഴ്സറി, 
ചെട്ടിക്കുളം. 


നൈട്രജൻ - 1- 1. 5 %. 
ഓർഗാനിക് കാർബൺ 9. 5 %- 18 %. 
ഫോസ്ഫ റസ് 0.3 -0.8 %. 


A 


KERALA GAZETTE 


[PART III 


ദർ ഘാസ് സ്വീക രി ക്കു ന്ന അ വ സാ ന തീയ തിയും 
സമയവും - ഫെബ്രുവരി 26 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ഫെബ്രുവരി 
26 -ാം തീയതി ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് വേലക്കാരുടെയോ 
അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ. 

ദർഘാസ് ഫോറം മേൽപ്പറഞ്ഞ വിലയൊടുക്കി പ്രവൃത്തി 
ദിവസങ്ങളിൽ ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
നിന്നും വാങ്ങാവുന്നതാണ്. 
- താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ, നിശ്ചിത ദർഘാസ് 
ഫോറത്തിലല്ലാതെ ലഭിക്കുന്ന ദർഘാസുകൾ, ദർഘാസ് 
ഫോറത്തിന്റെ വിലയോ ഇ . എം . ഡി. യോ ഇല്ലാതെ ലഭിക്കുന്ന 
ദർഘാസുകൾ എന്നിവ നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറം 
ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ വാങ്ങാവുന്നതാണ്. ദർഘാസ് തുറക്കാൻ നിശ്ചയി 
ച്ചിരിക്കുന്ന ദിവസം സാങ്കേതികമായ കാരണങ്ങളാൽ ടെണ്ടർ 
നടക്കാതെ വരികയാണെങ്കിൽ 5- 3- 2014, 10 -3 -2014 എന്നീ തീയതി 
കളിൽ ദർഘാസ് നടത്തുന്നതായിരിക്കും. 

കൂടുതൽ വിവരങ്ങൾക്ക്: www.forest. kerala .gov.in എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക. 

- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ കാര്യാലയം, 

ഓഫീസർ. 
ചാലക്കുടി. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


